Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/TV( N)/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


SOVERNN 


കരൾ 


രള 


ക 


ർകാം 


VMENT OF 


OF KERA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 മേയ് 24 
24th May 2016 

1191 ഇടവം 10 
| 10th Idavam 1191 


നമ്പർ 


Vol . V 


No . 


Thiruvananthapuram , 

Tuesday 


1938 ജ്യേഷ്ഠം 3 
3rd Jyaishta 1938 


PART III 


Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


നമ്പർ സി - 1011 / 2014. 


2016 ഏപ്രിൽ 26. 


ലേല പരസ്യം 


ണ 


നമ്പർ സി - 462 / 2012 . 

2016 ഏപ്രിൽ 26. 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി വടക്ക് വില്ലേജിൽ 
ബ്ലോക്ക് 26 - ൽ റീസർവേ നമ്പർ 174 / 15 - ൽപ്പെട്ടതും എൽ. എ . 
112 0 / 96 നമ്പർ പട്ടയപ്രകാരം ലക്ഷ്മിക്കുട്ടി, പുത്തൻത 
എന്ന വരുടെ കവ ശ ത്തിലുള്ള 03 ആർ. വസ് വിൽ 
റിസർവ് ചെയ്ത് നിർത്തിയിരുന്ന ഈട്ടിമരം ഒടിഞ്ഞുവീണ് 
കിടക്കുന്നതാണ്. ഈട്ടിത്തടി 8- 6-2016 - ന് 3 മണിക്ക് എരുമേലി 
വടക്ക് വില്ലേ ജാഫീ സിൽവച്ച് ലേലം നട ത്തു വാ ൻ 
തീരുമാനിച്ചു . റവന്യൂ ഡിവിഷണൽ ആഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടി തടി പരസ്യ 
ലേലത്തിൽ വിൽക്കുന്നതാണ്. 
- ലേലത്തിൽ പങ്കെടുക്കുന്നവർ - 5, 000 നിരതദ്രവ്യം 
കെട്ടി വയ്ക്കേ ണ്ടതും ലേലം പിടിക്കുന്ന വ്യക്തി മൊത്തം 
തുകയും, വിൽപ്പന നികുതിയും അപ്പോൾത്തന്നെ അടയ്ക്കേ 
ണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിയതിനു ശേഷം സ്വന്തം 
ചെലവിൽ തടി നീക്കം ചെയ്യേണ്ടതുമാണ്. ടി ലേലം മറ്റ് 
സർക്കാർ ലേലത്തിന്റെ നിബന്ധനകൾക്കു വിധേയമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾ കോട്ടയം റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
കാഞ്ഞിര പ്പള്ളി താലൂ ക്കാ ഫീ സ് , എരുമേലി വടക്ക് 
വില്ലേജാഫീസ് എന്നിവിടങ്ങളിൽനിന്ന് അറിയാവുന്നതാണ്. 

ഈട്ടിത്തടിയുടെ മതിപ്പുവില - 23, 833. 


-- കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കോരുത്തോട് വില്ലേജിൽ 
ബ്ലോക്ക് 30 - ൽ സർവ്വേ നമ്പർ 405 / 4 - 4 - ൽപ്പെട്ട സ്ഥലത്ത് 
നിൽക്കുന്ന ഈട്ടിമരം വീട് പണി യു ന്ന തിന് മണ്ണ് 
നിരപ്പാക്കുമ്പോൾ ടി മരം മറിഞ്ഞുവീഴുവാൻ സാദ്ധ്യതയുള്ള 
തി നാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട് മെന്റിൽനിന്ന് ടി മര ത്തിന് 

2,92,809 വില നിശ്ചയിച്ച് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 
ടി ഈട്ടിമരം 7 - 6 - 2016 - ന് 3 മണിക്ക് കോരുത്തോട് 
വില്ലേജാഫീസിൽ വച്ച് റവന്യൂ ഡിവിഷണൽ ആഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യ 
ലേലത്തിൽ വിൽക്കുന്നതാണ്. 

ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന തിന് ആഗ്രഹിക്കു ന്ന വർ 
- 10 , 000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ലേലംപിടിക്കുന്ന 
വ്യക്തി മൊത്തം തുകയും വിൽപ്പന നികുതിയും അപ്പോൾ 
തന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിയതി 
നുശേഷം സ്വന്തം ചെലവിൽ തടി നീക്കംചെയ്യേണ്ടതുമാണ്. 
ടി ലേലം മറ്റ് സർക്കാർ ലേലത്തിന്റെ നിബന്ധനകൾക്ക് 
വിധേയമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ കോട്ടയം റവന്യൂ 
ഡിവിഷണൽ ആഫീസ്, കാഞ്ഞിരപ്പള്ളി താലൂക്കാഫീസ്, 
കോരു ത്തോട് വില്ലേ ജാ ഫീസ് എന്നിവിട ങ്ങ ളിൽ നിന്ന് 
അറിയാവുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, 

( ഒപ്പ്) 
കോട്ടയം. 

റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


